© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


714 


KERALA GAZETTE 


[Parr III 





ക്രമ പേര്‍ മരിച്ചയാളൂമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്തകുമാരി, പി. കെ. ഭാര്യ 58 
2 നിഷ, പി. മകള്‍ 40 
3 നിഷാദ്‌, പി. മകന്‍ 38 
4 നിജില്‍ കുമാര്‍, പി. മകന്‍ 35 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(52) 


നമ്പര്‍ ജി1-10248/2020. 2020 ഒക്ടോബര്‍ 7. 


തളിപ്പറമ്പ താലൂക്കില്‍ മാണിയൂര്‍ അംശം, മാണിയൂര്‍ 
ദേശത്ത്‌ പുഞ്ചയില്‍ വീട്ടില്‍ കവിണിശ്ശേരി നാണി അമ്മ 
എന്നവര്‍ 1-7-2020-0൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്നതിനു വേണ്ടി 
പരേതയുടെ മകള്‍ പി. വി. ജയലക്ഷ്മി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന 2 പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‌ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പി. വി. ജയലക്ഷ്മി മകള്‍ 73 
2 പി. വി. സാവിത്രി [ി 68 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(53) 


നമ്പര്‍ ജി1-9734//2020. 2020 ഒക്ടോബര്‍ 7. 


തളിപ്പറമ്പ താലൂക്കില്‍ മയ്യില്‍ അംശം, ചെറുപഴശ്ശി 
ദേശത്ത്‌ കണ്ണോത്ത്‌ വീട്ടില്‍ കെ. കെ. ശാന്ത എന്നവര്‍ 
24-4-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവ 
കാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ മകന്‍ 
കെ. കെ. വിനോദ്‌ കുമാര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 6 (ആറ്‌) പേരാണ്‌ അനന്തരാവ 
കാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ Bald മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിനോദ്‌ കുമാര്‍, കെ. കെ. മകന്‍ 49 
2 രജിത, എം. മരണപ്പെട്ട മകന്‍ 

ഉണ്ണികൃഷ്ണന്റെ ഭാരൃ 41 
3 ലെനിന്‍, യൂ. കെ. ,, മകന്‍ 20 
4 ലാവണ്യ, യു. കെ. ,.ം മകള്‍ 19 


5 അഭിഷേക്‌, പി. മരണപ്പെട്ട മകന്‍ 


സജീവന്റെ മകന്‍ 


6 ആരാധ്യ, പി. മകള്‍ 


2 


174 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(54) 


നമ്പര്‍ ജി1-11812/2020. 2020 നവംബര്‍ 23. 


തളിപ്പറമ്പ താലൂക്കില്‍ തളിപ്പറമ്പ അംശം, കൂവോട്‌ 
ദേശത്ത്‌ പുതിയപുരയില്‍ വീട്ടില്‍ പി. പി. കുഞ്ഞമ്പൂ എന്നയാള്‍ 
24-3-2012-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
മകന്‍ ഗോപിനാഥന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന ട (അഞ്ച്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നാരായണി, പി. പി. ഭാര്യ 29 
2 പി. പി. ചന്ദ്രമതി മകള്‍ 58 
3 മധുസുദനന്‍, പി. പി. മകന്‍ 55 
4 കോമളവല്ലി മകള്‍ 52 
5 ഗോപിനാഥന്‍ മകന്‍ 48 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
തളിപ്പറമ്പ. 


(പ്പ) 


തഹശീൽദാർ. 


Payyannur Taluk 
പരസ്യം 


നമ്പര്‍ ജി1-5843/2020. 2020 നവംബര്‍ 20. 


പയ്യന്നൂര്‍ താലൂക്കില്‍ വെള്ളൂര്‍ വില്ലേജില്‍ കാറമേല്‍ 
ദേശത്ത്‌ ബേബി, കെ. പി. എന്നവര്‍ 11-8-2019-ഠാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ രാഘവന്‍, എന്‍. പി. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന 3 
(മൂന്ന്‌) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 എന്‍. പി. രാഘവന്‍ ഭര്‍ത്താവ്‌ 52 
2 പാര്‍ത്ഥിവ്‌, കെ. വി. മകന്‍ 16 
3 ആദിത്ത്‌, കെ. വി. > 11 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
പയ്യന്നൂര്‍. 


(പ്പ്‌) 


തഹശീല്‍ദാര്‍. 


26 th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 


715 





തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ ജി1-8791/2020. 2020 ഡിസംബര്‍ 23. 


10-11-2020-ലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 44-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌!) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ 8006 പേജ്‌ നമ്പരില്‍ ക്രമനമ്പര്‍ (13) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ ജി1-8791/2020 നമ്പര്‍ പരസ്ൃത്തില്‍ 
(HAMM 5 “പുഷ്പവതി വണ്ണാലത്ത്‌' എന്നതിന്‌ പകരം 


“പുഷ്പവല്ലി വണ്ണാലത്ത്‌' എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
പയ്യന്നൂര്‍. 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


KASARAGOD DISTRICT 
Kasaragod Taluk 
NOTICES 


()) 


Ref. No. C2-12289/2020. Sth October 2020. 


Notice is hereby given to all to whom it may 
concern that Abdulla, N. A. s/o (L) Abdul Khader, Near 
Bharath Shopping Complex, Nullippady residing at 
Kasaragod Village has filed an application for legal 
heirship certificate in respect of the legal heirs of 
Ahammed Afsal, A. s/o Abdulla, N. A., Nullippady 
House, Near Bharath Shopping Complex, Nullippady, 
Kasaragod Village, Kasaragod Taluk who expired on 
18-2-2017 and that it has been reported to this office that 
the persons named in the scheduled below are the legal 
heirs of the said late Ahammed Afsal, A. s/o Abdulla, N. A., 
Nullippady House, Near Bharath Shopping Complex, 
Nullippady, Kasaragod Village, Kasaragode Taluk and that 
objection if any against the issuance of said legal 
heirship certificate should be filed in person before the 
Tahsildar, Kasaragod within 30 days from the date of 
publication of the notice in the Kerala Government 
Gazette. Objection filed after the stipulated time will not be 
considered. 


SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Abdulla, N. A. Fathter 70 
2 Sainabi Mother 62 


(2) 


Ref. C1-11862/2020. 24th September 2020. 


Notice is hereby given to all to whom it may 
concern that Maimoona Mahin, w/o (L) Bangarakunnu 
Abdul Rahiman, Mahin, BMA, Zainabas, Bengarakunnu, 
Nellikunnu, Kasaragod (P.O.), Kasaragod, Village, has 
filed an application for legal heirship certificate in respect of 
the legal heirs of Bangarakunnu Abdul Rahiman, 


175 


s/o Abdul Rahiman BMA, Zainabas, Bangarakunnu, 
Nellikunnu, Kasargod P.O. who expired on 17-7-2019 and 
that it has been reported to this office that the persons 
named in the scheduled below are the legal heirs of the 
said late Bangarakunnu Abdul Rahiman, s/o B. M. Abdul 
Rahiman BMA, Zainabas, Bangarakunnu, Nellikunnu, 
Kasaragod P.O. and that objection if any against the 
issuance of said legal heirship certificate should be filed 
in person before the Tahsildar, Kasaragod within 30 days 
from the date of publication of the notice in the Kerala 
Government Gazette. Objection filed after the stipulated 
time will not be considered. 


SCHEDULE 
Sl. Name of the Relationship with Age 
൧/0. legal heirs the deceased 
1 Maimoona Mahin Wife 37 
2  Saleena Banu Faiz Daughter 38 
3. Aysha Shumaisa 7 30 
4 B.A. Aharaf Brother 61 
5 Mahmood Bangara 1) 64 
Abdul Rahiman 
6  Nasiabi Mohammed Kunhi Sister 39 
Shahina Abbas 47 


” 


൪) 


Ref. No. C1-11601/2020. 24th October 2020. 


Notice is hereby given to all to whom it may 
concern that Thankamani, K. M., w/o (L) Narayan, U., 
Ammalu Nivas, Parakkila Madhur residing at Madhur 
Village has filed an application for legal heirship certificate 
in respect of the legal heirs of Narayanan, U, Ammalu 
Nivas, Parakkila, Madhur P.O., Kasaragod who expired on 
18-6-2020 and that it has been reported to this office that 
the persons named in the scheduled below are the legal 
heirs of the said late Narayanan, U, Ammalu Nivas, 
Parakkila, Madhur P.O., Kasaragod and that objection if 
any against the issuance of said legal heirship certificate 
should be filed in person before the Tahsildar, Kasaragod 
within 30 days from the date of publication of the notice 
in the Kerala Government Gazette. Objection filed after the 
stipulated time will not be considered. 


SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Thankamani, K. M. Wife 533 
2 Sharanya, U.N. Daughter 29 
3 Sajith, K. M. Son 26 
4 Nayana, K. M. Daughter 22. 


